Kerala Gazette No. 43 dated 29th October 2013 . 
PART I 


GOVERN 


പ് 


. 


നാം 


SRNMENT 
ON 


OF KERAL 


കേരള സർക്കാർ 


സംഗ്രഹം 


സാമൂഹ്യനീതി വകുപ്പ്- 16 - 8 - 1999 - നും 31- 12 -2003 - നുമിടയിൽ എംപ്ലോയ്മെന്റ് 
എക്സ്ചേഞ്ച്മുഖേന താൽക്കാലികമായി നിയമനം ലഭിച്ച് 179 ദിവസം 
സേവനം പൂർത്തിയാക്കിയ അംഗപരിമിതർക്ക് പുനർ റഗുലർ നിയമനം 
നൽകിക്കൊണ്ടുള്ളഉത്തരവിൽ തിരുത്തൽ വരുത്തിയും ഉത്തരവിലെ 
ലിസ്റ്റിൽ ഉൾപ്പെട്ട 179 ദിവസം സേവനം പൂർത്തിയാകാത്ത 
വ്യക്തിയെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയും 179 ദിവസം 
- സേവനം പൂർത്തിയാക്കിയവരെ ഉൾപ്പെടുത്തിയും 

ഉത്തരവ് പുറപ്പെടുവിക്കുന്നു 


സാമൂഹ്യനീതി ( ഡി ) വകുപ്പ് 


സ . ഉ . ( പി ) നമ്പർ 80 / 13/ സാ . നീതി. വ . 


തിരുവനന്തപുരം, തീയതി 2013 ഒക്ടോബർ 7, 


പരാമർശം: - 1. 18 - 5 - 2013 - ലെ 


സ . ഉ .( പി ) 40 / 13/ സാ . നീ . വ . നമ്പർ ഉത്തരവ്. 


2. 7 -8 - 2013 - ലെ സ . ഉ .( പി ) 63/ 13 / സാ . നീ. വ . നമ്പർ ഉത്തരവ്. 


3. എംപ്ലോയ്മെന്റ് ഡയറക്ടറുടെ 19 -7 - 2013 - ലെ പി2 / 12822 / 12 / ഡി. ഇ . 
-- നമ്പർ കത്ത്. 


4. സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടറുടെ 1 - 8- 2013 - ലെ H4- 26196 / 13 

നമ്പർ കത്തും ലിസ്റ്റും. 
5. സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടറുടെ 3- 8- 2013 - ലെ H4- 27456 / 13 
- നമ്പർ കത്തും ലിസ്റ്റും. 
6. സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടറുടെ 3- 9-2013- ലെ H4-32265 /13 

നമ്പർ കത്തും ലിസ്റ്റും. 
7. സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടറുടെ 11-9 - 2013 - ലെ H4- 31607 / 13 
- നമ്പർ കത്തും ലിസ്റ്റും. 


ന 


- 8. കണ്ണൂർ ജില്ലാ കളക്ടറുടെ 23 - 9 - 2013 - ലെ എ3/ 2013 / 26324 / 13 ( 1) 

നമ്പർ കത്ത്. 
9. ടൂറിസം ഡയറക്ടറുടെ 28 - 9- 2013 - ലെ E1- 10609 / 13 നമ്പർ കത്ത്. 


10 . കാസർഗോഡ് ജില്ലാ സാമൂഹ്യനീതി ഓഫീസറുടെ 30 - 9 -2013 - ലെ 

സി -78 / 2013 നമ്പർ കത്ത് . 


ഉത്തരവ് 


പരാമർശം ഒന്ന്, രണ്ട് ഉത്തരവ് പ്രകാരം 16 - 8- 1999 - നും 31- 12 - 2003 - നും ഇടയിൽ 
എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്മുഖേന താൽക്കാലികമായി നിയമനം ലഭിച്ച് 179 
ദിവസം സേവനം പൂർത്തിയാക്കിയിട്ടുള്ള അംഗപരിമിതർക്ക് പുനർ നിയമനം നൽകുന്ന 
തിനായി സൂപ്പർ ന്യൂമററി തസ്തിക സൃഷ്ടിച്ച് സർവ്വീസിൽ പുനർ റഗുലർ നിയമനം 
നൽകുന്നതിന് ഉത്തരവായിരുന്നു . 

-- 2. പരാമർശം 3 മുതൽ 10 വരെയുള്ള എംപ്ലോയ്മെന്റ് ഡയറക്ടർ, സാമൂഹ്യ 
നീതി വകുപ്പ് ഡയറക്ടർ, ജില്ലാ കളക്ടർ, കണ്ണൂർ, ടൂറിസം ഡയറക്ടർ, കാസർഗോഡ് 
ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ എന്നിവരുടെ വിവിധ കത്തുകളിൽ 16 - 8 - 1999 - നും 
31- 12- 2003 - നും ഇടയിൽ 179 ദിവസം സേവനം പൂർത്തിയാക്കിയ ഏതാനും പേരെ കൂടി 
ഉൾപ്പെടുത്തണമെന്നും ചില വ്യക്തികളുടെ ജനനത്തീയതി, തസ്തിക , ഓഫീസ് 
എന്നിവയിൽ ചില പിശകുകൾ ഉള്ളതായി അറിയിച്ചിരുന്നു . 

3. ശ്രീ . ശ്രീലാൽ, പണ്ടാരപാട്ടത്തിൽ വീട്, ശക്തികുളങ്ങര, കൊല്ലം എന്നയാൾ 
2 - 6 - 2003 മുതൽ 27 - 11- 2003 വരെ 179 ദിവസം അസിസ്റ്റന്റ് ഗ്രേഡ് II തസ്തികയിൽ 
കേരള കാർഷിക യൂണിവേഴ്സിറ്റിയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്മുഖേന 
താൽക്കാലികമായി ജോലി ചെയ്തിരുന്നുവെന്നും ശ്രീ . മോഹനൻ പി., ഗ്രാമശ്രീ 
അറപ്പുര വീട്, പൂവൻവിള, കൂവളശ്ശേരി പി . ഒ., 10 - 1 - 2000 മുതൽ 6 - 7 - 2000 വരെ 
179 ദിവസം ഓഫീസ് അറ്റൻഡന്റ് KSEB , Electrical Major Section നെടുമങ്ങാട് 
എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്മുഖേന താൽക്കാലികമായി ജോലി ചെയ്തിരുന്നു 
വെന്നും ശ്രീ . വിനോദ്കുമാർ, വി . കെ ., ശൈലഭവൻ, TC 65 / 600 ( 1), മഠത്തിൽനട 
എന്ന യാൾ 30 - 9 - 2002 മുതൽ 31 - 3 - 2003 വരെ 183 ദിവസം ലാബ് അസിസ്റ്റന്റ് 
തസ്തികയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഗവൺമെന്റ് സിറ്റി VHS, PMG, തിരുവനന്തപുരത്ത് 
താൽക്കാ ലി ക മാ യി ജോലി ചെയ്തി രു ന്നു വെന്നും ശ്രീമതി ജയ ന്തി , എ ., 
എറാത്ത് ഹൗസ്, കുരീപ്പുഴ, കാവനാട്, കൊല്ലം, 22 - 4- 2002 മുതൽ 17 - 10 - 2002 വരെ 
കൊല്ലം ജില്ലാ സഹകരണ ബാങ്കിൽ പ്യൂൺആയി ജോലി ചെയ്തിരുന്നുവെന്നും 
അറിയിച്ചിട്ടുണ്ടായിരുന്നു . 

4. പരാമർശം രണ്ടിലെ ഉത്തരവിൽ പത്തനംതിട്ട ജില്ലയിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ട 
ക്രമനമ്പർ 64 ശ്രീ . അജികുമാർ, എം . സി . 18 - 12 - 2002 മുതൽ 14 - 6 - 2003 വരെ റാന്നി 
താലൂക്ക് ഓഫീസിൽ വില്ലേജ് മാൻ ആയി ജോലി ചെയ്തിരുന്നതായി ഉത്തരവ് 
ആയിരുന്നു . വിശദമായ പരിശോധനയിൽ ടിയാൻ 20 -12 - 2002 മുതൽ 22 - 3- 2003 വരെ 
93 ദിവസം മാത്രമാണ് ജോലി ചെയ്തിരുന്നത്. 


- 5. ഇക്കാര്യം സർക്കാർ വിശദമായി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 
ശ്രീ . എം. സി . അജികുമാറിനെ (പത്തനംതിട്ട ജില്ലയിലെ ക്രമനമ്പർ 64 ) ലിസ്റ്റിൽ 
നിന്നും ഒഴിവാക്കിക്കൊണ്ടും താഴെ വിവരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെട്ട, അർഹത 
ഉള്ളവരും എന്നാൽ പരാമർശം 2 - ലെ സർക്കാർ ഉത്തരവിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 
വരുമായ അംഗപരിമിതർക്ക് പുനർ നിയമനം നൽകിയും ഉത്തരവാകുന്നു . 


കൊല്ലം ജില്ല 


Thrissur 


3 -2 - 1964, 
49 years 


Sreelal, S., 
Pandarapattathil 
Veedu , 
Sakthikulangara , 
Kollam 


Assistant Gr. II 2 -6 - 2003 to 
College of 27-11-2003 
Forestry, 
Vellanikkara , 
Kerala 
Agriculture 
University 


12 -3 - 1959, 
54 years 


22 -4 -2002 to Kollam 
17- 10 - 2002 


Jayanthi, A ., 
Erath House , 
Kureepuzha, 
Kavanad, 
Kollam 


Peon , 
District 
Co -operative 
Bank , Kollam 


തിരുവനന്തപുരം ജില്ല 


21- 5 -1964, 
49 years 


10 - 1-2000 to Thiruva 
- 6- 7 -2000 nanthapuram 


Mohanan , P ., 
Arappura 
Veedu , 
Koovalsseri P. O ., 
Pin- 695 512. 


Office 
Attendant, 
KSEB 
Electrical 
Major 
Section , 
Nedumangadu 


30 - 9 - 2002 to Thiruva 
31 - 3- 2003 nanthapuram 


Vinodkumar, V. K ., 11 - 2 -1982 , 
Shyla Bhavan , 31 years 
TC. 65 / 600 ( 1) 
Madathilnada , 
Pin - 695 027. 


Lab 
Assistant, 
Govt. City 

V. H . S., 
PMG, 
Thiruvana 
nthapuram 


താഴെ പറയുന്ന തിരു ത്ത ലു കൾ, പരാമർശം 2 - ലെ സർക്കാർ ഉത്ത ര വിൽ 
ബന്ധപ്പെട്ടവരുടെ പേരിനു നേരെ ചേർത്തിരിക്കുന്നവിധം വരുത്തിയും ഉത്തരവാകുന്നു . 


-- തിരുവനന്തപുരം ജില്ല 
ക്രമനമ്പർ 9- ൽ Mohammed Arif , M. L . D . C ./ Bill Collector, 

Thiruvananthapuram 

Corporation 
ക്രമനമ്പർ 55 - ൽ Sanooja Beevi, S . ജനന തീയതി 25 - 5 - 1967 എന്ന് 

തിരുത്തിയിരിക്കുന്നു . 

കോട്ടയം ജില്ല 
ക്രമനമ്പർ 6 - ൽ Biju , P. M . 

പേഴുവേലിൽ വീട്, 
മാങ്ങാനം പി . ഒ., 
പിൻകോഡ്- 686 018 എന്ന് 

തിരുത്തിയിരിക്കുന്നു . 

തൃശ്ശൂർ ജില്ല 
ക്രമനമ്പർ 7 - ൽ Valsala, A . J . 

Valsa, A . J. 20m 

തിരുത്തിയിരിക്കുന്നു. 

മലപ്പുറം ജില്ല 
ക്രമനമ്പർ 70 - ൽ Mujeeb Rahman 

Villageman , Karuvarakund 
Village Office 20m 

തിരുത്തിയിരിക്കുന്നു . 

പാലക്കാട് ജില്ല 
ക്രമനമ്പർ 1- ൽ Manoj, G . 

IInd Grade Overseer, 
PWD, PWD Electrical, 
Palakkad എന്ന് 

തിരുത്തിയിരിക്കുന്നു. 
ക്രമനമ്പർ 55 - ൽ Mohanan , C . 

Tailoring Instructor, ST 
Development Tailoring Centre, 
Kambalathara എന്ന് 

തിരുത്തിയിരിക്കുന്നു. 
ക്രമനമ്പർ 80 - ൽ V . Ambujam 

Peon , Kerala Agricultural 
Workers Welfare Fund Board 
Palakkad എന്ന് 
തിരുത്തിയിരിക്കുന്നു. 


ക്രമനമ്പർ 90 - ൽ Remani, C . 

Mannarkadu 


Female Warden , ST 
Development, Pre Metric 
Hostel, Girls , Agali 29mň 
തിരുത്തിയിരിക്കുന്നു. 


കണ്ണൂർ ജില്ല 


ക്രമനമ്പർ 82 - ൽ Suresh Babu , N . P . 


L .D .C ., Revenue Divisional 
office, Thalassery എന്ന് 
തിരുത്തിയിരിക്കുന്നു. 
Village Man , Anthur Village 
Office എന്ന് 
തിരുത്തിയിരിക്കുന്നു. 


ക്രമനമ്പർ 39 - ൽ Sureshan , K . V. 


ക്രമനമ്പർ 55 - ൽ Salim , K . P . 


Clerk - Typist, DHO (Homoeo ), 
Kannur എന്ന് 
തിരുത്തിയിരിക്കുന്നു. 


കാസർഗോഡ് ജില്ല 


ക്രമനമ്പർ 4 - ൽ Preethi , K . M . 


L .D . Typist, Tribal 
Development Office, 
Kasaragod എന്ന് 
തിരുത്തിയിരിക്കുന്നു. 


നിലവിൽ പി. എസ്. സി . മുഖേനയോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്മുഖേനയോ 
സ്ഥിരനിയമനം ലഭിച്ചിട്ടുള്ള വ്യക്തികൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളപക്ഷം പുനർ 
നിയമനം നൽകേണ്ടതില്ല എന്നും ഉത്തരവാകുന്നു . 


പരാ മർശം 2 - ലെ സർക്കാർ ഉത്തരവ് മേൽ പ്പ റ ഞ്ഞ ഭേദ ഗ തി ക ളോടെ 
നിലനിൽക്കുന്നതാണ്. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം , 


ഡോ . കെ . എം . എബ്രഹാം, 
അഡീഷണൽ ചീഫ് സെക്രട്ടറി. 


സെക്രട്ടറി, കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ, തിരുവനന്തപുരം (ആമുഖ കത്ത് 

സഹിതം ). 
ഡയറക്ടർ, സാമൂഹ്യനീതി വകുപ്പ്, തിരുവനന്തപുരം. 
സംസ്ഥാന വികലാംഗ കമ്മീഷണർ, തിരുവനന്തപുരം. 
രജിസ്ട്രാർ, കേരള ഹൈക്കോടതി, എറണാകുളം (ആമുഖ കത്ത് സഹിതം). 
അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, എറണാകുളം, തിരുവനന്തപുരം. 
സെക്രട്ടറി, നിയമസഭ (ആമുഖ കത്ത് സഹിതം ). 
എല്ലാ വകുപ്പ് മേധാവികൾക്കും. 
എല്ലാ ജില്ലാ കളക്ടർമാർക്കും. 
എല്ലാ പൊതുമേഖലാ വകുപ്പ് എം . ഡി. സി. ഇ . ഒ. മാർക്കും. 
രജിസ്ട്രാർ, യൂണിവേഴ്സിറ്റീസ്, കേരള, മഹാത്മാഗാന്ധി, കൊച്ചിൻ, കാലിക്കട്ട്, 
കണ്ണൂർ, ശ്രീ ശങ്ക രാ ചാ ര്യ , കാർഷിക സർവ്വക ലാ ശാല ( ആ മുഖ കത്ത് 
- സഹിതം). 
രജിസ്ട്രാർ, സഹകരണ സംഘം. 
മാനേജിംഗ് ഡയറക്ടർ, ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. 
ചെയർമാൻ, ഇലക്ട്രിസിറ്റി ബോർഡ്, തിരുവനന്തപുരം. 
പിൻ സി പ്പൽ അക്കൗ ണ്ട ന്റ് ജനറൽ ( എ ആന്റ് ഇ ) / ( ആ ഡിറ്റ്) കേര ള , 
തിരുവനന്തപുരം ( ആമുഖ കത്ത് സഹിതം). 
പൊതുഭരണ ( സർവ്വീസസ് എ . സി . ഇ.) വകുപ്പ്. 
ധനകാര്യ വകുപ്പ്. 
നിയമ വകുപ്പ്. 
പൊതുഭരണ (എസ്. സി.) വകുപ്പ്. 
വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ, തിരുവനന്തപുരം. 
ജനറൽ മാനേജർ, ജില്ലാ സഹകരണ ബാങ്ക്, കൊല്ലം. 
സെക്രട്ടറി, തിരുവനന്തപുരം കോർപ്പറേഷൻ. 
വെൽഫ യർ ഫണ്ട് ഇൻ സ്പെക്ടർ, കേരള അഗികൾച്ചറൽ വർക്കേഴ്സ് സ് 
- വെൽഫയർ ഫണ്ട് ബോർഡ്, പാലക്കാട്. 
ജില്ലാ മെഡിക്കൽ ഓഫീസർ ( ഹോമിയോ), കണ്ണൂർ. 
ജില്ലാ ഓഫീസർ, ST Development Office, കാസർഗോഡ്. 
ഇൻഫർമേഷൻ ആന്റ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ( വെബ് ആന്റ് ന്യൂ മീഡിയ ) 
- ഡയറക്ടർ, എംപ്ലോയ്മെന്റ് ആന്റ് ട്രെയിനിംഗ്. 
കരുതൽ ഫയൽ ഓഫീസ് കോപ്പി. 


